O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഒക്ടോബർ 19 


Tuesday , 19th October 2021 


1197 തുലാം 3 


1943 ആശ്വിനം 27 


3rd Thulam 1197 


27th Aswina 1943 


നമ്പർ 


41 


വാല്യം 10 
Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8481 


Revenue Department 


19th October 2021 


Ernakulam District 


Aluva Taluk 


NOTICE 


: എച്ച് 3-349 / 2021 


06-09-2021 


ആലുവ താലൂക്കിൽ പാറക്കടവ് വില്ലേജിൽ പുളിയനം കരയിൽ തേലപ്പിള്ളി വീട്ടിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 
പൗലോസ് മകൻ ടി പി പൗലോസ് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പാറക്കടവ് വില്ലേജിൽ പരേതൻറെ മകൻ എൽദോ പോൾ , പുളിയനം കരയിൽ 
തേലപ്പിള്ളി വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ പാറക്കടവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 17-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
* നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


56 


2 


ആനിയമ്മ പൗലോസ് ( രണ്ടാം ഭാര്യ ) 

എൽദോ പോൾ 
സുനി ജെയിംസ് 


മകൻ 


44 


3 


മകൾ 


50 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8482 


KERALA GAZETTE 


Part III 


Ernakulam District 


Aluva Taluk 


NOTICE 


: എ ച്ച് 3 -7350 / 2021 


25-09-2021 


ആലുവ താലൂക്കിൽ കീഴ്മാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി കെ കുട്ടി മകൻ വി കെ അബ്ദുൾ ജാബിർ 
കീരംകുന്ൻ കരയിൽ വെള്ളക്കുഴി വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കീഴ്മാട് വില്ലേജിൽ പരേതൻറെ മകൻ അഹമ്മദ് ജാസിം , കീരംകുന്ൻ കരയിൽ 
വെള്ളൂക്കുഴി വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ കീഴ്മാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-03-2010 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ 
* നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സഫ ജാബിർ 


ഭാര്യ 


40 


2 


2 


മകൻ 


20 


അഹമദ് ജാസിം 
ആമിൻ ജിസാൽ 


3 


മകൻ 


18 


4 


വി കെ കുട്ടി 


അച്ഛൻ 


85 


5 


ഹാജറ കുട്ടി 


അമമ്മ 


75 


: എച്ച് 3 -75441 2021 


17-09-2021 


അനന്തരാവകാശ 


ആലുവ താലൂക്കിൽ മറ്റൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഔസേഫ് റോക്കി പിരാരൂർ കരയിൽ 
കാച്ചപ്പിള്ളി വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മറ്റൂർ വില്ലേജിൽ പരേതൻറെ മകൻ വിൻസെൻറ് , പിരാരൂർ കരയിൽ കാച്ചപ്പിള്ളി വീട്ടിൽ , ബോധിപ്പിച്ച 
അപേക്ഷ മറ്റുർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 24-11-1983 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബേബി 


മകൾ 


70 


2 


ജോസ് 


മകൻ 


3 


സേവ്യർ 


മകൻ 


65 


| | | 


4 


മേരി 


മകൾ 


62 


5 


ജെസ്സി 


മകൾ 


59 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8483 


Revenue Department 


19th October 2021 


6 


ആൻറണി 


മകൻ 


56 


7 


വിൻസെൻറ് 


മകൻ 


54 


8 


മോളി 


മകൾ 


50 


9 


ഷീബ 


മകൾ 


49 


: എച്ച് 3 -66151 2021 


10-09-2021 


അവകാശ 


ആലുവ താലൂക്കിൽ തെക്കുംഭാഗം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഏല്യാക്കുട്ടി തെക്കും ഭാഗം കരയി 
ൽ പുത്തൻ പുരയ്ക്കൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തെക്കുംഭാഗം വില്ലേജിൽ പരേതയുടെ മകൻ ജോർജ് ജോസഫ് , തെക്കും ഭാഗം 
കരയിൽ പുത്തൻ പുരയ്ക്കൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ തെക്കുംഭാഗം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-09-2020 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
” അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


എൽസി 


മകൾ 


64 


2 


ജോർജ് ജോസഫ് 


മകൻ 


61 


3 


ഷീല 


മകൾ 


56 


4 


ജെയ്സൺ 


മകൻ 


57 


.എച്ച് 3 -6617 / 2021 


10-09-2021 


ആലുവ താലൂക്കിൽ തെക്കുംഭാഗം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വേലപ്പൻ എ കെ മകൻ സുനിൽ എ വി 
ശ്രീമൂലനഗരം കരയിൽ അരിവാൾക്കുടി വീട്ടിൽ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തെക്കുംഭാഗം വില്ലേജിൽ പരേതൻറെ ഭാര്യ രേഖ ഇ സി , 
ശ്രീമൂലനഗരം കരയിൽ അരിവാൾക്കുടി വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ തെക്കുംഭാഗം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-06-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും 
കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രേഖ ഇ സി 


ഭാര്യ 


47 


2 


ജ്യോതിക എ എസ് 


മകൾ 


22 


: എച്ച് -6616 / 2021 


10-09-2021 


ആലുവ താലൂക്കിൽ ചൊവ്വര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എസ്തപാനോസ് മകൻ പൗലോസ് 
എസ്തപാനോസ് പ്രസന്നപുരം കരയിൽ മഴുവഞ്ചേരി വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8484 


KERALA GAZETTE 


Part III 


അവകാശ 


ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചൊവ്വര വില്ലേജിൽ 

ചൊവ്വര വില്ലേജിൽ പരേതൻറെ ഭാര്യ ലില്ലി പൗലോസ് , 
പ്രസന്നപുരം കരയിൽ മഴുവഞ്ചേരി വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ചൊവ്വര വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 

13-10-2020 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


49 


2 


മകൻ 


19 


ലില്ലി പൗലോസ് 
ആൻറ്റോ എം പി 
ആൻസി എം പി 
അന്ന എം പി 


3 


മകൾ 


17 


| | | 


4 


4 


മകൾ 


15 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8485 


Revenue Department 


19th October 2021 


Ernakulam District 


Aluva Taluk 


NOTICE 


: എച്ച് 3 -6181 -2021 


10-09-2021 


ആലുവ താലൂക്കിൽ അങ്കമാലി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി ജെ ജോസഫ് മകൻ മാത്യു പടയാട്ടിൽ 
അങ്കമാലി കരയിൽ പടയാട്ടിൽ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അങ്കമാലി വില്ലേജിൽ പരേതൻറെ മകൻ ജിബിൻ 

മാത്യു , 

അങ്കമാലി കരയിൽ 
പടയാട്ടിൽ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ അങ്കമാലി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-02-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
* നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഗ്രേസി മാത്യ 


ഭാര്യ 


64 


2 


2 


മകൾ 


34 


3 


മായ മാതൃ 
മെറി 

മാതൃ 
ജിബിൻ മാത്യ 


മകൾ 


30 


4 


മകൻ 


28 


5 


ജീന മാതൃ 


മകൾ 


26 


: എച്ച് 3 -6096 2021 


10-09-2021 


ആലുവ താലൂക്കിൽ മലയാറ്റൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുധാകരൻ മകൻ നിഖിൽ പി എസ് 
നടുവട്ടം കരയിൽ പള്ളിയാന വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയാറ്റൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ നിത്യ , നടുവട്ടം കരയിൽ പള്ളിയായ വീട്ടിൽ 
ബോധിപ്പിച്ച അപേക്ഷ മലയാറ്റൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-08-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ 
ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


നിത്യ 


ഭാര്യ 


27 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


8486 


KERALA GAZETTE 


Part III 


Ernakulam District 


Aluva Taluk 


NOTICE 


: എച്ച് 3 -7173 / 2021 


31-08-2021 


അവകാശ 


ആലുവ താലൂക്കിൽ ആലുവഈസ്റ്റ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കൊച്ചുകുട്ടൻ നായർ എടത്തല 
കരയിൽ ശ്രീവിഹാർ വീട്ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആലുവഈസ്റ്റ് വില്ലേജിൽ പരേതൻറെ മകൻ പി കെ ചന്ദ്രശേഖരൻ നായർ , 
എടത്തല കരയിൽ ശ്രീവിഹാർ വീട്ടിൽ , ബോധിപ്പിച്ച അപേക്ഷ ആലുവഈസ്റ്റ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-11-2011 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറ മകൻ 
രവീന്ദ്രൻനായർ മരണപ്പെട്ടിട്ടുള്ളതാണ് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവണ്മെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


| ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ചന്ദ്രശേഖരൻ നായർ 


മകൻ 


70 


2 


മനോഹരൻ 


മകൻ 


65 


3 


ശാരദ 


മകൾ 


60 


4 


രാജൻ 


മകൻ 


59 


5 


വിക്രമൻ 


മകൻ 


55 


6 


സുകുമാരൻ 


മകൻ 


54 


7 


ഗിരിജ 


മകൾ 


52 


8 


ഗീത രവീന്ദ്രൻനായർ രവീന്ദ്രൻ നായരുടെ 


ഭാര്യ 


64 


11 


9 


സന്ധ്യ രവീന്ദ്രൻനായർ 


മകൾ 


44 


11 


11 


10 


സൂര്യ രവീന്ദ്രൻനായർ 


മകൾ 


39 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date 2021.10.19 12:14:10 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


